


[9 


| ] 
| | 
| 

| 

J 

> 

] 

്‌ | 

{ 

Ee 





TH 


൭ശൈഖ്‌അബ്ദുല്ലാഹ്‌;അല്‍ഗുനൈമന്‍ 





ജിഹാദ്‌ 


13 തരം 


ശയ്ഖ്‌ അബ്ദുല്ലാഹ്‌ അല്‍ ഗുനയ്മന്‍ 


NEES 
bp AN 


ചി se 





സുപ്രസിദ്ധ ഹദീഥ്‌ ഗ്രന്ഥമായ 
സുനന്‍ അബൂദാവുദിലെ 
കിതാബുല്‍ ജിഹാദ്‌ 


എന്ന അദ്ധ്യായത്തിന്റെ വിശദീകരണം 


അല്ലാഹു പറയുന്നു, 
(ഷ്ടം ചി ക ദം മം 

"അല്ലാഹുവിന്റെ മാര്‍ഗത്തില്‍ ജിഹാദ്‌ ചെയ്യേണ്ട വിധം ജിഹാദ്‌ 
ചെയ്യുക" (22:78) 


ജിഹാദ്‌ വിവിധ തരങ്ങളുണ്ട്‌. അല്ലാഹുവിന്റെ ഈ കല്‍പന 
ജിഹാദിന്റെ സമഗ്രതയോട്‌ കൂടി തന്നെ നിര്‍വഹിക്കുവാനാണ്‌. അവ 
ഏതെല്ലാമെന്ന്‌ അറിഞ്ഞിരിക്കേണ്ടത്‌ ഒരു മുസ്‌ലിമിന്‌ ബാധ്യതയാണ്‌. 
എങ്കില്‍ മാത്രമേ ഈ കല്പന അനുസരിച്ച്‌ അവന്‌ കര്‍മം ചെയ്യാന്‍ 
സാധിക്കൂ. 


സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്‌. ഇവ 4 തരമുണ്ട്‌ 


1. അല്ലാഹുവിന്റെ റസൂല്‍ നമുക്ക്‌ എത്തിച്ച പോലെ ദീനിനെ 
യഥാവിധി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കൊണ്ട്‌. 


2. ഒരുവന്‍ പഠിക്കുന്ന ഇസ്ലാമിക വിജ്ഞാനം 
പ്രാവര്‍ത്തികമാക്കിക്കൊണ്ട്‌. 


3. ഈ ഇസ്‌ലാമിക വിജ്ഞാനത്തിലേക്കും പ്രവര്‍ത്തനങ്ങളിലേക്കും 
പ്രബോധനം ചെയ്തു കൊണ്ട്‌. 


4. മേല്‍പ്പറഞ്ഞ മൂന്ന്‌ കാര്യങ്ങള്‍ പ്രാവര്‍ത്തികമാക്കുമ്പോള്‍ 
ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ക്ഷമ 
പുലര്‍ത്തുകയും ദീനില്‍ ഉറച്ചു നില്‍ക്കുകയും ചെയ്ത്‌ കൊണ്ട്‌. 


പിശാചിനെതിരെയുള്ള ജിഹാദ്‌. ഇവ 2 തരമാണ്‌ 


1. അവന്‍ കൊണ്ട്‌ വരുന്ന സംശയങ്ങള്‍ക്ക്‌ (ശുബുഹാത്തുകള്‍) 
എതിരെയുള്ള ജിഹാദ്‌ 


2. പാപവും തിന്മയും ആഗ്രഹിച്ചു അവന്‍ കൊണ്ട്‌ വരുന്ന 
മോഹങ്ങള്‍ക്ക്‌ / ദേഹേച്ഛ (0൭51൭, ഹവ) ക്കെതിരെയുള്ള ജിഹാദ്‌ 


കുഫാറുകളോടുള്ള ജിഹാദ്‌. ഇവ 4 തരമുണ്ട്‌ 


1. അവരെയും അവരുടെ കുഫ്റിനെയും വെറുത്തു കൊണ്ടുള്ള 


ഹൃദയത്തിന്റെ ജിഹാദ്‌. 


2. അവര്‍ക്കെതിരെ ധനം (മാല്‍, wealth) കൊണ്ടുള്ള ജിഹാദ്‌ 


3. അവര്‍ക്കെതിരെ നാവ്‌ കൊണ്ടുള്ള ജിഹാദ്‌ 


4. അവര്‍ക്ക്‌ എതിരെ കൈ കൊണ്ടുള്ള ജിഹാദ്‌ (ഖിതാല്‍, യുദ്ധം) 


മുനാഫിഖിനെതിരെയുള്ള ജിഹാദ്‌. ഇവ 3 തരമാണ്‌ 


1. അവര്‍ക്കെതിരെ ഹൃദയം കൊണ്ടുള്ള ജിഹാദ്‌ 


2. അവര്‍ക്കെതിരെ നാവ്‌ കൊണ്ടുള്ള ജിഹാദ്‌ 


3. കഴിവുള്ളവന്‍ അവര്‍ക്കെതിരെ നടത്തുന്ന കൈ കൊണ്ടുള്ള 
ജിഹാദ്‌. 


